Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No. 02 ). MMO 
KL /TV (N )/634 / 2012 - 14 


GOVERN 


09 


qoo . 


99m3 
MENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


11th December 2012 
2012 wlnom 11 


Vol. I 


THIRUVANANTHAPURAM , TUESDAY 


No. 


Queijo 1 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


20th Agrahayana 1934 
1934 BOLD OOOM . 20 


PART III 
Stores Purchase 


Vocational Higher Secondary Education 

Department 

SHORT TENDER NOTICE 
No. VHS/98 /11. 

5th November 2012. 
Sealed tenders are invited for the supply of Tools 
and Equipments , MRDA , MSAM and Consumables to the 
Vocational Higher Secondary Education , Cheruvathur . 

Tender No . — 01/2012- 13. 
Cost of tender form — 400 + VAT 5 % . 

Last date and time of issue of tender — 15 - 12- 2012 , 
1 p . m . 

Last date and time of receipt of tender — 15 -12- 2012 , 
2 p. m . 

Date and time of opening tender — 15 - 12 - 2012 , 
3 p . m . 

More details on specifications of above materials can 
be had from the office . 

The tender should be superscribed as the Tender for 
the supply of Tools, Equipments and Consumables to 
VHSE Various Lab and addressed to the Principal , 
GVHSS ( Technical High School) Cheruvathur-671 313 , 
so as to reach the same on or before the last date fixed 
for the purpose . Late tenders will not be 
accepted . Tenders will be opened in the presence of the 
tenderers or their representatives who may be present at 
that time. 


Intending tenderers may on application to the 
undersigned obtained equisite tender form . The tender 
form can be obtained from the office @ · 400 + VAT 4 % 
each in cash and @ 200 + VAT 4 % each for duplicate 
copy of tender between 9 a . m . and 2 p . m . of any 
working day . The Tender form will be obtained through 
post by sending Money Order of 50 extra . 

The tenderer should send along with his tender form , 
an agreement executed and signed in Kerala Stamp Paper 
worth - 100 and 1 % of EMD of the total cost articles 
tendered . Tender without agreement, EMD , etc ., will be 
rejected . Cheques , Drafts , Postal Stamps, etc., will not be 
accepted as tender cost. If Kerala Stamp Paper required , 
sent 150 by Money Order to the addressee . More 
details can be got from this office in working hours. 

- വി. എച്ച്. എസ്. ഇ . ലാബിലേക്ക്ടൂൾസ്, എക്യുപ്മെന്റ് സ്, 
കൺ സ മ ബിൾ സ് എന്നിവ വിത രണം ചെയ്യു ന്ന തിന് 
മുദ്രവെച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ - 01 /2012 - 13 
ദർഘാസിന്റെ വില 400 + വാറ്റ് 4 %. 

ദർ ഘാസ് കൊടു ക്കു ന്ന അ വ സാന തീയതിയും 
സമയവും 15 - 12 - 2012 , 1 മണി. 

ദർഘാസ് സ്വീക രി ക്കുന്ന അവസാന തീയതിയും 
സമയവും 15 -12 - 2012 ഉച്ചയ്ക്ക് 2 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 15 - 12 - 2012 
വൈകുന്നേരം 3 മണി. 

ദർഘാസിന് പുറത്ത് വി .എച്ച്.എസ്. ഇ . വിഭാഗത്തിലേക്ക് 
ഉപകരണങ്ങൾ നൽകുന്ന ദർഘാസ് എന്ന് രേഖപ്പെടുത്തേണ്ട 
താണ്. ദർഘാസ് പ്രിൻസിപ്പാൾ, ജി. വി.എച്ച്.എസ്.എസ്. 
( ടെ ക് നിക്കൽ ഹൈസ്ക്കൂ ൾ) , ചെറു വ ത്തൂർ പി . ഒ ., 
ചെറുവത്തൂർ- 671 313 , കാസർഗോഡ് ജില്ല എന്ന വിലാസത്തിൽ 
നിശ്ചിത തീയതിക്കകം എത്തിക്കേണ്ടതാണ്. വൈകി ലഭിക്കുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ നിശ്ചിത 
സമയത്ത് ഹാജരായിരിക്കുന്ന കരാറുകാരുടെയോ അവർ 
ചു മ ത ല പ്പെ ടു ത്തി യി രി ക്കുന്ന പതി നി ധി ക ളു ടെ യോ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 


ദർഘാസ് ഫോറം മുകളിൽ കാണിച്ചിരിക്കുന്ന നിരക്ക് 
പ്രകാരവും ഡ്യൂപ്ലിക്കേറ്റ് ഫോറം 200 - നോടൊപ്പം വാറ്റും 
ചേർത്ത് അടച്ചാൽ എല്ലാ പ്രവൃത്തി ദിനങ്ങളിലും രാവിലെ 
9 മണിക്കും ഉച്ചയ്ക്ക് 2 മണിക്കുമിടയിൽ ലഭിക്കുന്നതാണ്. 
ഫോറം തപാൽ വഴി ആവശ്യമുള്ളവർ മേൽപ്പറഞ്ഞ നിരക്കിൽ 
കൂടുതലായി - 50 മണിയോർഡർ അയച്ചു തരേണ്ടതാണ്. 
ചെക്ക്, ഡാഫ്റ്റ്, തപാൽ സ്റ്റാമ്പ് മുതലായവ ഫോറത്തിന്റെ 
വിലയായി സ്വീകരിക്കുന്നതല്ല. വാങ്ങിയ ഫോറത്തിന്റെ വില 
പിന്നീട് തിരിച്ചുനൽകുന്നതുമല്ല . ഫോറം വാങ്ങിയ ആളിന്റെ 
പേരിൽ തന്നെ ദർഘാസ് സമർപ്പിക്കേണ്ടതുമാണ്. ദർഘാസ് 
വ്യവസ്ഥയനുസരിച്ച് ദർഘാസ് ഫോറത്തോടൊപ്പം 100 - ന്റെ 
കേരള മുദ്രപ്പത്രത്തിലുള്ള നിശ്ചിത മാതൃകയിലുള്ള ഒരു 
ഉടമ്പടിയും സാധന സാമഗ്രികളുടെ മൊത്തം വിലയുടെ ഒരു 
ശതമാനം നിരതദ്രവ്യമായും സമർപ്പിക്കേണ്ടതാണ്. അല്ലാത്തവ 
നിരസിക്കുന്നതാണ്. ദർഘാസുകാരൻ 150 മണിയോർഡർ 
സഹിതം ആവശ്യപ്പെട്ടാൽ കേരള മുദ്രപ്പത്രം തപാൽ വഴി 
ലഭ്യമാക്കുന്നതാണ്. 

സാധനങ്ങളെയും ദർഘാസിനെയും സംബന്ധിച്ച കൂടുതൽ 
വിവരങ്ങൾക്ക് ആഫീസുമായി ബന്ധപ്പെടുക. 


Govt. Vocational Higher Secondary 
School ( T.H .S .), Cheruvathur-671 313. 


( Sd.) 
Principal. 


